O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 23 
Tuesday , 23th November 2021 


1197 വൃശ്ചികം 8 
8th Vrischikam 1197 


1943 അഗ്രഹായനം 2 
2nd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


46 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13445 


Revenue Department 


23th November 2021 


ഭരണഭാഷ മാതൃഭാഷ 


നം.എഫ് - 1 ] 886/21 


താലൂക്കാഫീസ് , തൊടുപുഴ 

11 


തീയതി | !! | വ 


പരസ്യം 


മകനായ മകളായ 


തൊടുപുഴ താലൂക്കിൽ 

റവാളിയാമറമാ 
---- വില്ലേജിൽ 

? ഇങ്ങ 
വീട്ടിൽ ക ഒന്നായി ചേർ 

എന്നയാൾ . 2026 2021 -ാം തീയതി മരിച്ചു 
പോയതിനാൽ പരേതൻറ / പരേതയുടെ 

സഭപദ്രദര്യ 

ബറ -വിനി , 
സമർപ്പിച്ച അവകാശ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ s ? 

ഡായി മോൺ . 
2016/2021 
---ം തീയതി 

മരണപ്പെട്ടിട്ടുളളതായും താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതൻറ J പരേതയുടെ അവകാശികൾ എന്നും അറിവായിരിക്കുന്നു . 


പേര് 


പരേതനുമായുള് 


വയസ്സ് 


നം .. 


ബന്ധം 


ഡറിയ ഭൂഡായി 
മഡി ഡയ 
ഭിന്നിയ 8 ൻ / യ 


Band 
Band 


പ 


| 
| 2 


3 


മകൂർ 


9 


S 


പരക്കൽ ദ 
ഭിണ 
മണിമളത്വത്തി 


മപ്രിയ -19 locat 


DESPATCHER 


| . - 


| N | 2021 

A 


d വിളിച്ചവർ 


മേൽ 

മാത്രമാണ് അവകാശികൾ എന്നു കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് 
Taluk ൽക്കുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം പ്രസിദ്ധീകരിച്ച് 30 

ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി സമർപ്പിക്കേണ്ടതാണ് . താമസിച്ചോ 
തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല 


ec 0 


ortune 


തഹസിൽദാർ 


प्रति 


7 


SLC 


03 


08 ( 1/21 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13446 


KERALA GAZETTE 


Part III 


Idukki District 


Thodupuzha Taluk 


NOTICE 


നമ്പർ : എഫ്1-10841 / 2021 


25-10-2021 


അനന്തരാവകാശ 


തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജനകൻ റെഡ്യാർ ജയലക്ഷ്മി ഭവൻ 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തൊടുപുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ വസന്ത ജനകൻ 

പരേതൻറെ ഭാര്യ വസന്ത ജനകൻ , , ബോധിപ്പിച്ച അപേക്ഷ തൊടുപുഴ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 18-05-2009 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ മുൻപിന്നാലെ മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വസന്ത 


ഭാര്യ 


75 


2 


| മുത്തുലക്ഷ്മി ജെ 


മകൾ 


55 


3 


രാജൻ ജെ 


മകൻ 


52 


4 


ചിത്ര ജെ 


| മകൾ 


46 


നമ്പർ : എഫ്1-2109 2021 


25-10-2021 


തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെയ്തുമുഹമ്മദ് മകൻ ഹസൻകുട്ടി 
പെരുനിലത്ത് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കാരിക്കോട് വില്ലേജിൽ പരേതൻറെ മകൻ അനസ് പി എച്ച് , , ബോധിപ്പിച്ച അപേക്ഷ കാരിക്കോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 11-06-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മാതാപിതാക്കൾ മുൻപിന്നാലെയും മകനായ ഷാജി പി എച്ച് എന്നയാൾ 
19-7-2017 -ലും മരണപ്പെട്ടു 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


( 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സൈനബ ഹസൻ 


ഭാര്യ 


71 


2 


സൽമ ഷാഹുൽ 


മകൾ 


57 


| 


3 


നജ്മ സാദിഖ് 


മകൾ 


51 


4 


നവാസ് പി എച്ച് 


മകൻ 


48 


5 


| അനസ് പി എച്ച് 


മകൻ 


46 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13447 


Revenue Department 


23th November 2021 


6 


നിസ മജീദ് 


മകൾ 


43 


നമ്പർ : എഫ്1-68752021 


25-10-2021 


അനന്തരാവകാശ 


തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ കെ നാരായണൻ കുന്നേമഠം 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി തൊടുപുഴ വില്ലേജിൽ പരേതൻറെ മകൻ സുരേഷ് കെ എൽ , , ബോധിപ്പിച്ച അപേക്ഷ തൊടുപുഴ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 12-01-2005 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യയായ ഭവാനി 11-8-1980 - ലും മാതാപിതാക്കൾ മുൻപിനാലെയും 
മരണപ്പെട്ടു 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും 

കഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഗിരിജ പി എൻ 


| മകൾ 


54 


2 


സുരേഷ് കെ എൻ 


മകൻ 


51 


3 


പ്രസാദ് കെ എൻ 


മകൻ 


47 


4 


പ്രിയ കെ എൻ 


മകൾ 


42 


നമ്പർ : എഫ്1-11667 / 2021 


25-10-2021 


തൊടുപുഴ താലൂക്കിൽ ഉടുമ്പണ്ണൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഫിലിപ്പോസ് മകൻ സെബാസ്റ്റ്യൻ 
എടാട്ട് വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ഉടുമ്പണ്ണൂർ വില്ലേജിൽ പരേതൻറെ മകൻ ബെന്നി സെബാസ്റ്റ്യൻ , , ബോധിപ്പിച്ച അപേക്ഷ 
ഉടുമ്പണ്ണൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 31-08-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


80 


2 


ആനീസ് സെബാസ്റ്റ്യൻ 
| ബെന്നി സെബാസ്റ്റ്യൻ 
ജോളി 


മകൻ 


51 


3 


മകൾ 


56 


നമ്പർ : എഫ് -103322021 


25-10-2021 


തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പാത്തുക്കുഞ്ഞ് വടക്കേൽ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കാരിക്കോട് വില്ലേജിൽ പരേതയുടെ മകൻ വി എസ് അബ്ബാസ് , , ബോധിപ്പിച്ച അപേക്ഷ കാരിക്കോട് വില്ലേജ് ഓഫീസർ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13448 


KERALA GAZETTE 


Part III 


ാല 


മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവായ സെയ്തുമുഹമ്മദ് വി കെ 28-52013 - ൽ മരണപ്പെട്ടിട്ടുള്ളതും മാതാപിതാക്കൾ മുൻ പിന്നാ 
മരണപ്പെട്ടിട്ടുള്ളതുമാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത 

ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും 

കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


52 


2 


| മകൻ 


50 


വി എസ് അബ്ബാസ് 
ബഷീർ വി എസ് 
| അസ്സീസ്സ് വി എസ് ( 10-9-2019 - ൽ മരണപ്പെട്ട 
നാസർ വി എസ് ( 1-12-2017 - ൽ മരണപ്പെട്ട ) 


3 


മകൻ 


4 . 


മകൻ 


നമ്പർ : എഫ്1-104742021 


25-10-2021 


തൊടുപുഴ താലൂക്കിൽ പുരപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രമണി കൃഷ്ണൻ പരിയാരത്ത് വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പുരപ്പുഴ വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് പി കെ , , ബോധിപ്പിച്ച അപേക്ഷ പുരപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-11-2016 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ ഭർത്താവ് കൃഷ്ണൻ പി കെ 6-12-2012 - ലും മകനായ പി കെ സാബു 3-6-2003 - ലും മരണപ്പെട്ടു 

അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


വിജയൻ പി കെ 


മകൻ 


59 


2 


മകൻ 


50 


സുനിൽ പി കെ 
സുബാഷ് പി കെ 


3 


| മകൻ 


44 


4 


സന്തോഷ് പി കെ 


മകൻ 


47 


5 


സുജാത പി കെ 


മകൾ 


50 


6 


28 


അഞ്ജലി സാബു ( മരണപ്പെട്ട മകൻ സബ് പി കെ യുടെ മകൾ ) പൗത്രി 
ആകാശ് സാബു ( ടി മകൻ 

പൗത്രൻ 


7 


29 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13449 


Revenue Department 


23th November 2021 


Idukki District 


Thodupuzha Taluk 


NOTICE 


നമ്പർ : എഫ് 7 -11775 2021 


27-10-2021 


തൊടുപുഴ താലൂക്കിൽ കുടയത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ എ രാധാമണി 
കരോട്ടുവാണിയപ്പുരയിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുടയത്തൂർ വില്ലേജിൽ പരേതയുടെ മകൻ മനു എം ശങ്കർ , , ബോധിപ്പിച്ച അപേക്ഷ 
കുടയത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 10-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ ഭർത്താവ് 18-01-2015 -ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മനു എം ശങ്കർ 


മകൻ 


42 


2 


മിനു എം ശങ്കർ 


| മകൾ 


37 


നമ്പർ : എഫ് 1 -11733 / 2021 


30-10-2021 


തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിവരാമൻ സി പാറേപ്പറമ്പിൽ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
തൊടുപുഴ വില്ലേജിൽ പരേതൻറെ മകൻ മനീഷ് ഗുപീത ബോധിപ്പിച്ച അപേക്ഷ തൊടുപുഴ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 23-04-2017 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ മാതാപിതാക്കൾ മരണപ്പെട്ട് പോയിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മനോഹരി ശിവരാമൻ 


ഭാര്യ 


58 


2 


അനീഷ ശിവരാമൻ 


| മകൾ 


34 


3 


മനീഷ് ഗുപ്ത എസ് 


| മകൻ 


23 


നമ്പർ : എഫ് 1 -117611 2021 


30-10-2021 


തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി കെ കുട്ടപ്പൻ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13450 


KERALA GAZETTE 


Part III 


കരിമണ്ണൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിയാട്രീസ് പി ആർ , , ബോധിപ്പിച്ച അപേക്ഷ കരിമണ്ണൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2021 - 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി ആർ ബിയാട്രീസ് 


ഭാര്യ 


66 


2 


അനാമിക പി 


| മകൾ 


35 


3 


അബിൻ ബാബു പി 


മകൻ 


34 


നമ്പർ : എഫ് 1 -11810 / 2021 


30-10-2021 


തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബേബി വർക്കി മകൻ പ്രിൻസ് ബേബി 
മൈലാടൂർ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കാരിക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ റ്റിൻറു ജോസ് , , ബോധിപ്പിച്ച അപേക്ഷ കാരിക്കോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 10-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ടിൻറു ജോസ് 


ഭാര്യ 


39 


2 


നെവിൻ ബേബി പ്രിൻസ് 


മകൻ 


10 


നമ്പർ : എഫ് 1 -11808 / 2021 


30-10-2021 


അനന്തരാവകാശ 


തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൈലി പി യു പുത്തൻപുരയിൽ 
വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി കാരിക്കോട് വില്ലേജിൽ പരേതൻറെ മകൾ ഷിൻറു പോൾ , , ബോധിപ്പിച്ച അപേക്ഷ കാരിക്കോട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 03-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റോസമ്മ പെലി 


ഭാര്യ 


64 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13451 


Revenue Department 


23th November 2021 


2 


ഷിനു പോൾ 


മകൾ 


38 


3 


ഷിൻറു പോൾ 


മകൾ 


36 


4 


ഷറിൻ പോൾ 


മകൾ 


32 


നമ്പർ : എഫ് 7 -11986 / 2021 


30-10-2021 


തൊടുപുഴ താലൂക്കിൽ കുടയത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി എസ് ചിദംബരം പിള്ള 
പുളിയമ്മാക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുടയത്തൂർ വില്ലേജിൽ പരേതൻറെ മകൻ റജിത്കുമാർ സി , , ബോധിപ്പിച്ച അപേക്ഷ കുടയത്തൂർ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 08-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ ഭാര്യ 06-07-2000 - ലും പരേതൻ മാതാപിതാക്കൾ മുൻപിനാലെയും 
മരിച്ചു പോയിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അജിത്കുമാർ സി 


മകൻ 


55 


2 


റജിത്കുമാർ സി 


മകൻ 


53 


3 


ലിജി പത്മകുമാർ 


മകൾ 


50 


4 . 


ബിജിമോൾ പി സി 


മകൾ 


48 


5 


ജിജിത്കുമാർ 


മകൻ 


42 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13452 


KERALA GAZETTE 


Part III 


Idukki District 


Thodupuzha Taluk 


NOTICE 


നമ്പർ : എഫ് 1 -11809 / 2021 


30-10-2021 


തൊടുപുഴ താലൂക്കിൽ കാരിക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അജികുമാർ എസ് പറമ്പുകാട്ട് വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കാരിക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ അംബിക അജിത്ത് , , ബോധിപ്പിച്ച അപേക്ഷ കാരിക്കോട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-05-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാവ് 25-11-2014 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അംബിക അജിത്ത് 


ഭാര്യ 


46 


2 


അക്ഷയ് അജിത്ത് 


| മകൻ 


22 


3 


ആദിത്യകൃഷ്ഠ അജിത്ത് 


മകൻ 


17 


നമ്പർ : എഫ്1-11789 / 2021 


30-10-2021 


2 


തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി പി കൃഷ്ണൻകുട്ടി വട്ടക്കുന്നേൽ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
കരിമണ്ണൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ പി എസ് ജാനു ബോധിപ്പിച്ച അപേക്ഷ കരിമണ്ണൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-11-2015 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


69 


2 


| മകൾ 


42 


| പി എസ് ജാനു ( ജാനകി | 
സുജമോൾ വി കെ 
സുനിൽകുമാർ വി കെ 
സൂരജീകുമാർ വി കെ 


3 


| മകൻ 


41 


4 


മകൻ 


39 


നമ്പർ : എഫ്1-9864 ; 2021 


01-11-2021 


തൊടുപുഴ താലൂക്കിൽ പുറപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മോഹനൻ പി ജി പാടത്ത് വീട്ടിൽ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13453 


Revenue Department 


23th November 2021 


എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പുറപ്പഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷൈല മോഹനൻ , , ബോധിപ്പിച്ച അപേക്ഷ പുറപ്പഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-07-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻറ മാതാവ് മാധവി ഗോപാലൻ 26-6-2016 - ൽ മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷല മോഹനൻ 


ഭാര്യ 


54 


2 


മനീഷ് മോഹനൻ 


മകൻ 


25 


3 


അശ്വതി മോഹനൻ 


| മകൾ 


20 


നമ്പർ : എഫ് 1 -12058 1 2021 


01-11-2021 


തൊടുപുഴ താലൂക്കിൽ പുറപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എസ് കൃഷ്ണൻനായർ കുറിഞ്ഞാനിക്ക 
ൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പുറപ്പുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ദിവ്യ കൃഷ്ണൻനായർ , , ബോധിപ്പിച്ച അപേക്ഷ 

പുറപ്പുഴ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09 
10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| മാതാവ് 


73 


രാധാമണിയമ്മ 
ദിവ്യ കൃഷ്ണൻനായർ 


2 


ഭാര്യ 


39 


3 


| മകൾ 


13 


4 


പ്രാർത്ഥന കൃഷ്ണ കെ 
| പാർവ്വതി കൃഷ്ണ കെ 
| പ്രമോദ് കൃഷ് കെ 


മകൾ 


14 


5 


മകൻ 


9 


നമ്പർ : എഫ്1-1647 / 2021 


27-10-2021 


അനന്തരാവകാശ 


തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സെയ്തു മുഹമ്മദ് മകൻ ഇബ്രാഹിം 
കൊച്ചുപറമ്പിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ഉടുമ്പന്നൂർ വില്ലേജിൽ പരേതൻറെ മകൻ അബ്ദുൾ ഖാദർ കെ ഇ ബോധിപ്പിച്ച അപേക്ഷ 
ഉടുമ്പന്നൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-11-2016 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13454 


KERALA GAZETTE 


Part III 


ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| അസീസ് 


മകൻ 


71 


2 


സുലെഖ 


മകൾ 


63 


3 


| മുഹമ്മദ് അലി 


മകൻ 


60 


4 . 


സിദ്ദിഖ് 


മകൻ 


45 


5 


| ജാഫർ 


മകൻ 


47 


6 


സുഹറ 


| മകൾ 


41 


7 


അബ്ദുൾ ഖാദർ 


മകൻ 


53 


നമ്പർ : എഫ്1-11979 2021 


01-11-2021 


അപേക്ഷ 


തൊടുപുഴ താലൂക്കിൽ തൊടുപുഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോസഫ് കുര്യാക്കോസ് 
അടിച്ചിലാമാക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തൊടുപുഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ആൻസി കുര്യാക്കോസ് , , ബോധിപ്പിച്ച 

തൊടുപുഴ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 19-06-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ആൻസി കുര്യാക്കോസ് 


ഭാര്യ 


59 


2 


റോബിൻ കുര്യാക്കോസ് 


| മകൻ 


32 


3 


മകൾ 


36 


രേണു കുര്യാക്കോസ് 
റൂബി കുര്യാക്കോസ് 


4 


| മകൾ 


29 


നമ്പർ : എഫ്1-11767 { 2021 


02-11-2021 


തൊടുപുഴ താലൂക്കിൽ വെള്ളിയമറ്റം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെഫിൻ സാബു കൊല്ലകര വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വെള്ളിയമറ്റം വില്ലേജിൽ പരേതൻറെ മാതാവ് ഷാൻറി സാബു , , ബോധിപ്പിച്ച അപേക്ഷ വെള്ളിയമറ്റം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2018 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതൻ അവിവാഹിതനായിരുന്നു അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സാബു കെ ഡി 


പിതാവ് 


53 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


13455 


Revenue Department 


23th November 2021 


നമ്പർ : എഫ് 1 -12132 / 22021 


01-11-2021 


അ 


തൊടുപുഴ താലൂക്കിൽ പുറപ്പഴ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആൻറണി തൊമ്മൻ പുളിക്കൽ വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പുറപ്പഴ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫിലോമിന ആൻറണി , , ബോധിപ്പിച്ച അപേക്ഷ 

പുറപ്പഴ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-08-1994 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 

ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഫിനോമിന ആൻറണി 


ഭാര്യ 


64 


2 


മകൻ 


42 


ജിൻസ് ആൻറണി 
ജിൻസിമോൾ ആൻറണി 


3 


മകൾ 


39 


4 


ആൽബിൻ ആൻറണി 


മകൻ 


36 


നമ്പർ : എഫ്1-10911 1 2021 


27-10-2021 


തൊടുപുഴ താലൂക്കിൽ നെയ്യശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ കാണാതായ പലി മകൻ പി പി പൗലോസ് 
പുത്തൻപുരയ്ക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 

യി നെയ്യശ്ശേരി വില്ലേജിൽ ടിയാൻറ ഭാര്യ എൽസി പൗലോസ് , , ബോധിപ്പിച്ച അപേക്ഷ നെയ്യശ്ശേരി 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ട് പരിശോധിച്ചതിൽ ടിയാൻ 01-01-2011 
മുതൽ കാണാതായതായും ടിയാൻ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 

കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എൽസി പൗലോസ് 


ഭാര്യ 


58 


2 


അഞ്ജു പോൾ 


മകൾ 


27 


3 


അഞ്ജലി പോൾ 


മകൾ 


26 


4 


ആൻറയിൻ പോൾ 


മകൻ 


21 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.1 1.23 03:41:11 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


